Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 12 /2009 - 2011 


VORN 


ം സമ 


MENT OF KEY 


ണa 


" 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


30th November 2010 
| 2010 നവംബർ 30 
9th Agrahayana 1932 
- 1932 അഗ്രഹായനം 9 


വാല്യം 55 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 
നമ്പർ ജി . ഡബ്ലു . ഡി. ഐ ./ 395 /2010 . - 2010 നവംബർ 10. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി, ഭൂ ജ ല വ കുപ്പ് ജില്ലാ 
ആഫീസർ, തൊടുപുഴ, ഇടുക്കി താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് 
പരിചയ സമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാന 
ത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും 
ജി. ഡബ്ലു . ഡി . ഐ / 10 / 2010 - 11 - ഇടുക്കി ജില്ലയിലെ കുമളി 
ഗ്രാമപഞ്ചായത്തിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി 
സ്കൂൾവെള്ളാരംകുന്നിൽ എം . എൽ. എ .-എസ്. ഡി . എഫ്. 
പദ്ധതി 2010 - 11 പ്രകാരം നിലവിലുള്ള കുഴൽ കിണറിൽ 
മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിച്ച് ജലവിതരണ പദ്ധതി 
നടപ്പാക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 1, 46, 000 . 
നിരതദ്രവ്യം- - രൂപ 3,700. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും -- 4 - 12 - 2010 , 10 മണി മുതൽ. 

- ദർഘാസ് വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും- - 10 - 12 - 2010 , 1 മണി. 

ദർഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും- - 10 - 12 - 2010 , 2 മണി. 


ദർഘാ സ് തുറക്കു ന്ന തീയതിയും സമയവും 
10 - 12 - 2010 , 3 മണി. 
ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി - 60 ദിവസം. 

-- മറ്റു വ്യവസ്ഥകൾ 
- 1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച് സമയത്തിനുമുമ്പ് ലഭിക്കേണ്ട 

താണ്. 
2 , ( പ വ ത്തി സ ം ബ ന്ധിച്ച കൂ ടു ത ൽ വി വ ര ങ്ങ ൾ 

( പ വ്യ ത്തി സ മ യ ങ്ങ ളി ൽ താ ടു പു ഴ യിലു ള്ള 
ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
- സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 

ക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 

ട ണ്ട ർ തു റ ക്കു ന്ന ദി വ സ ം എ ഇ ന്ത ങ്കി ലു 
കാരണ വശാൽ അ വധിദിവസമാവുകയാണെങ്കിൽ 

തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ സമയത്തു 
തന്നെ ദർഘാസ് തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
- ഭൂജല വകുപ്പ്, തൊടുപുഴ, 
ഇടുക്കി. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


